Reg . No.KL/TV(N )/12 


Government of Kerala 

1982 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


11th October 1982 


Vol. XXVII ] Trivandrum , Monday, 


[No. 694 


19th Asvina 1904 


UNIVERSITY OF CALICUT 


Election of three members to the Students Council by the 

full- time students of the Departments of the University 


NOTIFICATION 


No. P1.D.A4/ 12512/81. 

Whereas it is necessary to constitute the Students Council in accordance 
with the provisions contained in sub -section (b ) Elected Members of section 
29 of the Calicut University Act 5 of 1975 , it is hereby notified that an election 
will be held according to the principle of proportional representation by 
means of single transferable vote and in accordance with the procedure pres 
cribed by the Calicut University Statutes on elections, to elect three members 
from among the full-time students of the Departments of the University . 

The following programme for the conduct of the election is notified under 
Statute 34 of the First Statutes on Elections: 


1. Date of notification 


11-10-1982 


2. Last date and hour for receipt ofnominations 


26-10-1982 
(11 a.m.) 


33 / 3645/MC . 


2 


3. Date and hour of scrutiny of nomination 


26-10-1982 

(3 p.m.) 


4. Publication of list of candidates validly nominated 


26-10-1982 

(5 p.m.) 


5. Last date and hour for withdrawal of candidature 


1-11-1982 
(11 a.m.) 


6. Date of publication of final list of candidates 


1-11-1982 
(5 p.m.) 


7. Date of issue of Ballot Paper 

20-11-1982 
8. Date and hour fixed for the poll 

1-12-1982 

(9 a.m.to 1 p.m.) 
9. Date and hour ofscrutiny and counting of votes 

9-12-1982 
(11 a.m. at 
the Univer 

sity Office) 
Polling stations will be provided at the Univesity Senate Hall for students 
of the Departments in the University Campus and at the Departmentof English , 
Tellicherry Centre for students of that Department and at the University 
Department of Economics, Aranattukara , Trichur for the students at the 
University Centres at Trichur . Voters should obtain identification cards 
from the concerned heads of the departments and produce it before the 
Presiding Officer at the time of polling. 

Nominations in the prescribed form which can be had free of cost from 
the Returning Officer, on written requests by any elector whose name is in the 
electoral roll, should reach the Registrar & Returning Officer, University of 
Calicut, between 11 a.m. and 3 p.m. on any working day, before the last 
date and hours fixed . 


(Sd .) 
Registrar & Returning Officer. 


CalicutUniversity P.O., 

11-10-1982 . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1982 . 


Reg . No. KL/ TV (N )/18 


Government of Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol.XXVII ] Trivandrum , Monday , 


11th October 1982 

[No.695 
19th Asvina 1904 (Saka ) 


NOTICE 


UNDER SECTION 9 (5 ) OF THE KERALA LAND ACQUISITION Act, 1961 

(Act 21 of 1962 ) 
No. A3-1031/ 80 

11th October 1982 . 
Notice is hereby given that the Government intend to take possession 
of the lands mentioned in the list below which are required for a public 
purpose under the Kerala Land Acquisition Act, 1961 ( Act 21 of 1962 ). 
All persons interested in the lands are required to appear in person or 
by authorised agent on the date, time and place noted below and to state/put in 
a statementin writing signed by themselves or their agents showing the nature 
of their respective interests in the lands and the amount and particulars 
of their claim to compensation for such interests in the lands and their 
objections, if any to themeasurements made under section 8 of the Act. 
Note. - If the persons interested refuse to make a claim to compensation 

or omit without sufficient reasons, to make such claim , the 
amount to be awarded by the Court, in the event of a reference 
being made to it on application made by them shall in no case 
exceed the amount awarded by the Collector under section 11 of 

of the Act. 
2009 Odoscovo 107002m enmºo07.33 Joer 15722003 , 1951-bei Carog 
MULDEIOS 21° d 00 " ( 1962-21 21-0. Od º00º) ( 21890. 60% onomy 
ക്കാര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടു ത്തുവാൻ ഗവൺ 
മെൻ ഉദ്ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . 
33/ 3656 / S 


2 


അവ 


പ്രസ്തുത ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികുത 
ഏജൻറുമൂലമോതാഴെ പറയുന്ന തീയതിയിലും സ്ഥലത്തുംസമയത്തുംഹാജരാ 
കുകയും ഭൂമിയിൽ അവരോരോരുത്തർക്കുമുള്ള അവകാശബന്ധങ്ങളുടെ സ്വഭാ 
വവും, ഭൂമിയിൽഅങ്ങനെയുളള അവകാശബന്ധങ്ങൾ സംബന്ധിച്ചിടത്തോളം 
നഷ്ടപതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെതുകയും വിവരങ്ങളും 
ആക്ററ° 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവ് സംബന്ധിച്ച് വല്ല 
ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്ന് കാണിച്ചുകൊണ്ടും പ്രസ്താവന 
ചെയ്യുകയും, അവരോ അവരുടെഏജൻമാരോ എഴുതി ഒപ്പിട്ട ഒരു സ്റേറററു 
മെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു . 
കുറിപ്പ് :-അവകാശബന്ധമുളളവർ നഷ്ട്രപതിഫലത്തിന് തേർച്ച ചെയ്യാൻ 

കൂട്ടാക്കാതിരിക്കുകയോ മതിയായ കാരണമില്ലാത ങ്ങനെ 
തേർച്ച 

ചെയ്യാൻ വീഴ്ച ചെയ്യുകയോ ചെയ്യുന്നപക്ഷം 
രുടെ അപേക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസാ 

അയക്കുന്ന 
സംഗതിയിൽ കോടതി - വിധിച്ചു കൊടുക്കേണ്ടതുക യാതൊരു 
സംഗതിയിലും 

ആക്ററ് 

11 -ാം വകുപ്പു പ്രകാരം കളക്ടർ 
വിധിച്ചു കൊടുക്കുന്ന തുകയിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു . 
Date, time and place of appearance - On 27-10-1982 at 11 a.m. before the 
Special Tahsildar (LA) N.H , Trichur 

PARTICULARS OF LANDS 

District - Trichur . 
Taluk - Kodungallur. 

Village - Methala . 
Block No. - XI 

Description - Dry . 
Sy .Nos . 

Extent in Hectare 
888/ 1-4A 

0.0076 
888/ 1-4B 

0.0809 
888/3-6 

0. 0685 


Total 


0.1570 


Trichurt - 3 . 


( Sd .) 
Special Tahsildar , L.A. ( NH) . 


PRINTED ANT PUBLISHED 


THE S. G. P. AT THE GOVERNMENT PRESS, 
TRIVANDRUM , 1982. 


Reg. No. KL / TV (N / 


Government of Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVII ] Trivandrum , Monday , 


11th October 1982 

[ No. 696 
19th Asvina 1904 (Saka ) 


താഴെ 


1961- ലെ കേരള സർവ്വയും അതിർത്തിയും സംബന്ധിച്ച ആക്ററിലെ 

6 -ാം വകുപ്പു പ്രകാരമുളള പരസ്യം 
A - 318 /82 . 

11th October 1982 . 
താഴെ പറയുന്ന താലൂക്കിലെ താഴെ പറയുന്ന വില്ലേജിലെ താഴെ പറയുന്ന 
സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമികളുടെ സർവ്വേ നടത്തണമെന്നു ഗവൺമെൻറ 
നിർദ്ദേശിച്ചിരിക്കുകയാൽ 

ഈ 

വില്ലേജിൽ സർവ്വ ( പവർത്തനങ്ങൾ 
വേഗം തന്നെ ആരംഭിക്കുന്നതാണെന്നും താഴെപ്പറയുന്ന വില്ലേജിലെ 
പറയുന്ന സർവ്വേ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വ ചെയ്യുന്നതാണെന്നും 
1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച് ആക്ററിലെ 
6 (1) -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . താഴെപ്പറയുന്ന ഭൂമിക 
ളുടെഉളളിലോ അഥവാ അവയോടു ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്ററർ 
ചെയ്ത ഭൂമികളിൽ അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളെയും 
നേരിട്ടോ ഏജൻറു മുഖേനയോ സ്ഥലത്തു ജോലി ചെയ്യുന്ന സർവ്വേയരുടെ 
അടുത്ത് ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ചു കൊടുക്കുന്നതിനു . 
അതോടു ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി അതാത് സമയം 
ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ 

ക്ഷണിച്ചു 
കൊളളുന്നു . 

(പസ്തുത ആക്ററിലെ 6 (2 )ാം വകുപ്പു പ്രകാരം ഈ പരസ്യം താഴെ 
പറയുന്നഭൂമികളിൽ അവകാശബന്ധമുളള ഏതൊരാൾക്കുമുളള സാധുവായ 
നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ്. 

പ്രസ്തുത ആക്ടിലെ 6 (3 ) -ാം വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്ത 
എല്ലം കൈവശക്കാരും ; 
( എ ) സർവ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം ചെയ്യേണ്ട ആവശ്യ 

മുണ്ടായേക്കാവുന്ന വല്ല മരങ്ങളോകുറ്റിക്കാടുകളോ വേലികളോ 

നിൽക്കുന്ന വിളകളോ അഥവാ സാരവത്തായ മററു തടസ്സങ്ങളോ 
33/ 3657/ E . 


15 ദിവസത്തിനകം മുറിച്ചുകളയുകയോ നീക്കംചെയ്യുകയോ 
ചെയ്ത് അതിരുകളോ മററു ലൈനുകളോ 

വെടിപ്പാക്കണ 
മെന്നും, 
( ബി ) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരെയും നിയോഗിച്ച് 

അതതു സമയം ആവശ്യമായേക്കാവുന്ന സമയത്തേക്കും കാല 

ത്തേക്കും തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും, 
( സി ) അനുയോജ്യമായ സർവ്വ അടയാളങ്ങൾ നൽകണമെന്നും മററു 

പകാരത്തിൽ (പസ്തുത ആക° റേറാ അതുപകാരമുണ്ടാക്കിയി 
ട്ടുളള ചട്ടങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായ 

ങ്ങൾ സർവ്വേയ്ക്ക് നൽകണമെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 
മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി) വരെയുളള ഖണ്ഡങ്ങൾ പ്രകാരമുളള ഈ 
അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുകയാ 
ണങ്കിൽ ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും ആയതിന്റെ 
ചെലവ് ആക്ററിലും അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും വ്യവസ്ഥ 
ചെയ്തിട്ടുളളതുപോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽനിന്നും വസൂലാക്കുന്ന 
തുമാണ്. 


ഭൂമിയുടെ വിശദവിവരങ്ങൾ 


ജില്ല പാലക്കാട് 
വില്ലേജ_ഒററപ്പാലം- III . 


താലൂക്ക്- ഒററപ്പാലം. 

ദേശം - അരിയൂർ തെക്കുമുറി. 
സർവ്വ നമ്പർ -129 A 


( Sd.) 
Special Tahsildar, 
L. A. (Railways). 


Ottapalam . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1982. 


